Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/2009 -2011 


- 


RNME 


: 


ATENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th May 2010 

| 2010 മേയ് 4 
14th Vaisakha 1932 
1932 വൈശാഖം 14 


| 18 
നമ്പർ 


വാല്യം 55 


PART III 
Police Department 


ലേലപ്പരസ്യം 


കമ 
നമ്പർ 


മോഡൽ 


നിരത 
ദ്രവ്യം 
രൂപ് 


നമ്പർ ഇ2 - 27914 / 2009/ സി . 


2010 ഏപ്രിൽ 19 . 


കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധീനതയിലു 1 KL01 M 9961 ജീപ്പ് മഹീന്ദ്രാ & മഹീന്ദ്രാ 1998 8,000 
ള്ളതും കണ്ണൂർ സായുധസേനാ വിഭാഗം ഡെ . കമാണ്ടന്റിന്റെ 2 KL01 M 9962 ജീപ്പ് മഹീന്ദ്രായമഹീന്ദ്രാ 1998 7,000 
കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതു മായ ഡിപ്പാർട്ടുമെന്റ് 3 KL01 M 9964 ജീപ്പ് മഹീന്ദ്രാ& മഹീന്ദ്രാ 1998 7,000 
വാഹനങ്ങളായ KL - 01 M 9961, KL 01 M 9962 , KL 01 4 KL01 M 9965 ജീപ്പ് മഹീന്ദ്രാ& മഹീന്ദ്രാ 1998 8,000 
M 9964, KL 01 M 9965, KL 01 M 9967, KL 01 M 5 KL01 M 9967 ജീപ്പ് മഹീന്ദ്രാ & മഹീന്ദാ 1998 9, 500 
9968 , KL 13 C 6838 , KL 13 C 6863 , KL 01 M 9963 , 6 KL01 M 9968 ജീപ്പ് മഹീന്ദ്രാ & മഹീന്ദ്രാ 1998 9,500 
KL 01 K 3994 എന്നീമഹീന്ദ്രാ ആന്റ് മഹീന്ദ്രാ ജീപ്പുകൾ - 7 KL13 C 6838 ജീപ്പ് മഹീന്ദ്രാ & മഹീന്ദ്രാ 1997 3, 000 
5 - 7 - 2010 -ാം തീയതി രാവിലെ 11 മണിക്ക് മേൽപറഞ്ഞ - 8 KL13 C 6863 ജീപ്പ് മഹീന്ദ്രാ & മഹീന്ദാ 1997 8,000 
ആഫീസ് പരിസരത്തുവെച്ച് ദർഘാസ്/ പരസ്യലേലം വഴി - 9 KL01 M 9963 ജീപ്പ് മഹീന്ദ്രാ & മഹീന്ദാ 1998 8,000 
വിൽപ്പന നടത്തുന്നതാണ്. 

10 KL01 K 3994 ജീപ്പ് മഹീന്ദാ & മഹീന്ദ്രാ 1996 7 ,500 

- മേൽപ്പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളുടെ വില്പനയ്ക്ക് 
-- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം മുദ്രവച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി മേല്പറഞ്ഞ ലേലത്തലേന്ന് 4 മണിവരെ ഡെ . കമാണ്ടന്റിന്റെ ആഫീസിൽ 
വാഹ ന ങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന താഴെ സൂചിപ്പിച്ച 

സ്വീക രി ക്കും . ചട്ട പ കാ രമുള്ള ദർ ഘാ സി നോ ടൊപ്പം 

ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും, കണ്ണൂർ 
നിരതദ്രവ്യം ഡെ . കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് 

ജില്ലാ പോലീസ് സൂപ ണ്ടിന്റെ പേരിൽ വാങ്ങിയ 
രശീതി കൈപ്പറ്റേണ്ടതാണ്. 

നിരതദ്രവ്യത്തിന് തുല്യമായ തുകയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 


4 


KERALA GAZETTE 


[PART III 


അടക്കം ചെയ്യേണ്ടതാണ്. കവറിന് മുകളിൽ “ ഡിപ്പാർട്ട്മെന്റ് നിരതദ്രവ്യം 3,000 രൂപ. 
വാഹ ന ങ്ങളുടെ ലേല ത്തിനുള്ള ദർഘാസ് എന്ന് 
വ്യക്തമായി എഴുതേണ്ട താ ണ് . കൂടാതെ വാഹ ന ങ്ങ ളുടെ 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
രജിസ്റ്റർ നമ്പരുകളും ഇതോടൊപ്പം വ്യക്തമാക്കേണ്ടതാണ്. സമയവും 24 - 5 - 2010 , 11 മണി. 
പര സ്യ ലേലം കഴി ഞ്ഞ യു ടൻ ബന്ധ പ്പെട്ട വ രുടെ 
മുന്നിൽവെച്ച് ദർഘാസുകൾ തുറക്കുന്നതും പരസ്യലേല 

ലേല തീയതിയും സമയവും 24 - 5 - 2010, 11 മണി. 
ത്തിൽ അഥവാ ദർഘാ സിൽ ഏതിലാണോ കൂടു തൽ 
തുകയ്ക്കുള്ളത് ആയതിന് ലേലം താൽകാലികമായി ഉറപ്പിക്കു 

ലേലസ്ഥലം - ആദൂർ പോലീസ് സ്റ്റേഷൻ പരിസരം. 
ന്നതും ലേലം കൊണ്ടയാൾ ലേലം/ ദർഘാസ് തുകയുടെ 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
പകുതി സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേല സ്ഥലത്തു വെച്ച് 
അപ്പോൾ തന്നെ അടച്ച് രശീതി വാങ്ങേണ്ടതുമാണ്. ബാക്കി 

ലേല ദിവസം കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും 
തുക നികുതിയുൾപ്പെടെ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 

നിര ത ദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതു മാ ണ്. സീൽ 
തീയതി മുതൽ 10 ദിവ സ ത്തി നകം അടച്ച് സ്വന്തം ചെയ്ത കവറിൽ ദർഘാസുകൾ സമർപ്പിക്കാനുദ്ദേശിക്കുന്നവർ 
ചെല വിലും ഉത്ത ര വാ ദി ത്വ ത്തിലും വാഹനം നീക്കം 

24- 5-2010 - ന് മുമ്പ് തപാൽ മാർഗ്ഗമോ നേരിട്ടോ കാസറഗോഡ് 
ചെയ്യേണ്ടതുമാണ്. 

ജില്ലാ പോലീസ് ആ ഫീസിൽ എത്തിച്ചി രി ക്കേ ണ്ട താ ണ്. 
ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് സ്ഥിര - ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും 
പ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാ 

ദേശസാൽകൃത ബാങ്കിൽ അടച്ച് “ ജില്ലാ പോലീസ് സൂപ്രണ്ട് 
ണെ ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് മുതൽ 

കാസറഗോ ഡി ന്റെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
കൂട്ടുന്നതും ടി വാഹ ന ങ്ങൾ പുനർ ലേലം ചെയ്യു ന്ന തു 
മായിരിക്കും. പുനർലേലത്തിൽ സർക്കാരിന് ഉണ്ടാകുന്ന 

സമർപ്പിക്കേണ്ടതാണ്. 
നഷ്ടം മുൻ ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും മറിച്ച് - പരസ്യമായി ലേലം അവസാനിച്ചയുടൻ സീൽ ചെയ്ത 
കൂടു ത ലാ യി കിട്ടുന്ന തുകയ് ക്ക് മുൻ ലേല ക്കാ രന് 

- ദർഘാസുകൾ തുറക്കുന്നതും, ലേലത്തിലോ ദർഘാസിലോ 
യാതൊരുവിധ അവകാ ശമോ അർഹതയോ ഉണ്ടാ യി രി 

കൂടുതൽ തുക കാണിക്കുന്ന ആൾക്ക് ലേലം താൽക്കാലിക 
ക്കുന്നതല്ല. 

മായി ഉറപ്പിച്ചു കൊടുക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ 
- ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹ ന ങ്ങൾ ലേല 

ദർഘാസ് തുക മുഴുവൻ ( നിരതദ്രവ്യം ഒഴിച്ച്) ലേലസ്ഥലത്തു 
തീയതിക്കു മുമ്പുള്ള 10 പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസ് 

വെച്ചു തന്നെ അടയ്ക്കേണ്ടതാണ്. ( സർക്കാർ അംഗീകൃത 
സമയത്ത് ഡെ . കമാണ്ടന്റിന്റെ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. യുക്തമെന്ന് തോന്നുന്ന പക്ഷം യാതൊരു 

നികു തി കൾ ബാധ കം ) ലേലം സ്ഥിര പ്പെടു ത്തു ന്ന യാൾ 
മുന്നറിയിപ്പോ കാരണമോ കൂടാതെ ലേലം നിർത്തിവെയ്ക്കു സ്വന്തം ചെലവിൽ 15 ദിവസത്തിനകം കെട്ടിടം പൊളിച്ചു 
ന്ന തിനും ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും മാറ്റേണ്ടതാണ്. ടി നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ 
ലേല നടപടികമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും കണ്ണൂർ ജില്ലാ 

ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും 
പോലീസ് സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കും. ലേലം 

പുനർലേലം നടത്തി ആയതിലുണ്ടാകുന്ന നഷ്ടം ആദ്യ ലേല 
സംബ ന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ ണ്ടിന്റെ 
തീരുമാനം അന്തിമമായിരിക്കും. 

ക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. പുനർലേലത്തിൽ 
കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശിയായി 

രിക്കുന്നതല്ല. 
ജില്ലാ പോലീസ് ഓഫീസ്, 

( ഒപ്പ്) 
കണ്ണൂർ. ജില്ലാ പോലീസ് സൂപ്രണ്ട്. - ലേലം കൊണ്ടയാളുടെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം 

ലേലം കഴി ഞ്ഞ യു ട ൻ രസീത് തിരികെ ഏൽ പി ക്കുന്ന 
മുറയ്ക്ക് തിരികെ നൽകുന്നതാണ്. 


പുനർ ലേലപ്പരസ്യം 


നമ്പർ ജി2 - 21253/ 2005 / ജി . 


2010 ഏപ്രിൽ 9. 


യാതൊരു കാര ണവും കൂടാതെ ലേലം / ദർഘാസ് 
അസ്ഥിരപ്പെടുത്തുകയോ മാറ്റിവയ്ക്കുകയോ ചെയ്യുവാനുള്ള 
പൂ ർണ്ണ അ ധി കാരം കാസറഗോഡ് ജില്ലാ പോലീസ് 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ ണ്ട് 
താഴെപ്പറയുന്ന പ്രവർത്തിക്ക് ലേല ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ലേല വസ്തു ലേല തീയതിക്ക് മുമ്പുള്ള 5 പ്രവൃത്തി 
ദിവസങ്ങളിൽ ആദൂർ സി. ഐ .യുടെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്. 


- പ്രവൃത്തിയുടെ വിവരണം - ആദൂർ പോലീസ് സ്റ്റേഷൻ 
പരിധിയിൽ സ്റ്റേഷന്റെ അധീനതയിലുള്ള ആദൂർ വില്ലേജിൽ 
റീ . സ് . നമ്പർ 471/ 1എ , 471/ 2 - ൽ ഉള്ള പഴയ സ്റ്റേഷൻ 
കെട്ടിടവും, ഫാമിലി ക്വാർട്ടേഴ്സ്സും തറയോടുകൂടി പൊളിച്ചു 
നീക്കി പ്രസ്തുത സ്ഥലം നിരപ്പാക്കുന്നത്. 


ജില്ലാ പോലീസ് ആഫീസ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


